Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV( N )/ 634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2019 നവംബർ 19 
19th November 2019 

1195 വൃശ്ചികം 3 
3rd Vrischikam 1195 
1941 കാർത്തികം 28 
28th Karthika 1941 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


- ലേല പരസ്യം 

ഇപ്രകാരം ലേലം ഉറപ്പിച്ചുകിട്ടുന്നവർ ലേലം/ദർഘാസ് 
നമ്പർ 03- 35388 / 2019 റ്റി . 

2019 നവംബർ 5. തുകയുടെ പകുതി ( നിശ്ചിത നിരതദ്രവ്യം ഒഴികെ) ലേല 

സ്ഥലത്ത് വച്ചുതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുകയും 
-- തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 

ലേല തുകയുടെ 5 % വനവികസന നികുതിയും അപ്രകാരമുള്ള 
അധീനതയിൽ നെയ്യാറ്റിൻകര പോലീസ് ക്വാർട്ടേഴ്സ് പരിസരത്ത് 

ആകെ തുകയുടെ 18 % ജി . എസ്. റ്റി . - യും ലേലം 
നിൽക്കുന്ന അഞ്ച് മഴമരങ്ങൾ 23- 11- 2019 - ന് രാവിലെ 

ഉറപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചാലുടൻ തന്നെ അടയ്ക്കേണ്ട 
11 മണിക്ക് പരസ്യമായി ലേലം ചെയ്തു കൊടുക്കുവാൻ 

തുമാണ്. കൂടാതെ അപ്രകാരമുള്ള ആകെ തുകയുടെ 5 % 
നിശ്ചയിച്ചി രി ക്കു ന്നു . ടി ലേല ത്തിൽ പങ്കെടുക്കുവാൻ 

വനവികസന നികുതിയായി “0406 - 01- 101- 96 -00- FDT എന്ന 
ആഗ്രഹിക്കുന്നവർ ലേല ദിവസം കൃത്യസമയത്ത് ലേലസ്ഥലത്ത് 

ശീർഷകത്തിൽ ഡിവിഷൻ കോഡ് 2 /1001 ആയി ചെലാൻ വഴി 
നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ 

ഒടു ക്കേ ണ്ട തും മരം സ്വന്തം ചെലവിൽ മുറിച്ചു 
മുൻപ് നിശ്ചിത നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതു മാണ്. 

മാറ്റേണ്ടതുമാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സീൽ 
ചെയ്ത ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമാ 

- (പസ്ത നിബന്ധനകൾക്ക് വിപരീതമായി ലേലം 
22 -11-2019 -ാം തീയതി 4 മണിക്ക് മുൻപായി തിരുവനന്തപുരം 

-- കൊണ്ടയാൾ നിലകൊള്ളുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 
റൂറൽ ജില്ലാ പോലീസ് മേധാ വി യു ടെ ഓഫീസിൽ സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതും പുനർലേലം നടത്തുന്ന 
കിട്ടത്തക്ക വിധം നൽകാവുന്നതാണ്. ദർഘാസിനൊപ്പം -- തുമായിരിക്കും. പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് സംഭവിക്കുക യാ ണെ ങ്കിൽ ആയത് ടിയാ നിൽ നിന്നും 
മേധാവി, തിരുവനന്തപുരം റൂറലിന്റെ പേരിൽ മാറാവുന്ന - ഈടാക്കുന്നതും മുൻ തുകയെക്കാൾ കൂടുതൽ കിട്ടിയാൽ 
നിശ്ചിത തുക യ്ക്കുള്ള ഡിമാന്റ് ഡാഫ് റ്റ് അടക്കം - ആയതിൻ മേൽ ടിയാന് യാതൊരു വിധ അവകാശവും 
ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ ലേലത്തിനു ശേഷം ഉണ്ടായിരിക്കുന്നതുമല്ല . മേൽപ്പറഞ്ഞ മര ങ്ങൾ പ്രവൃത്തി 
തുറക്കുന്നതും യുക്തമെന്ന് തോന്നുന്നപക്ഷം ലേലത്തിലോ ദിവസങ്ങളിൽ നെയ്യാറ്റിൻകര ഐ . എസ്. എച്ച്. ഒ. -യുടെ 
ദർഘാസിലോ ഏതിലാണോ തുക കൂടുതൽ ആയതിന് ലേലം അ നു വാ ദ ത്തോടെ രാവിലെ 10 - നും 5 - നും ഇടയ്ക്ക് 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 

പരിശോധിക്കാവുന്നതാണ്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ 
Gaz . No. 46 /2019/DTP (Police ). 

301 


1st OCT. 2019 ] 


POLICE DEPARTMENT 


182 


ഈ ലേലം റദ്ദാക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
അ ധി കാരം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് 
മേധാവിയിൽ നിക്ഷിപ്തമാണ്. 

ലേലത്തിന്റെ വിവരം 
ലേല വസ്ത - മഴമരം ( 5 എണ്ണം) 
ലേലസ്ഥലം- നെയ്യാറ്റിൻകര പോലീസ് 

ക്വാർട്ടേഴ്സ് പരിസരം 
ലേല തീയതി - 23 - 11 - 2019 
ലേല സമയം - 11 മണി 
നിരതദ്രവ്യം ? 2,300. 


District Police Office, 
Thiruvananthapuram Rural. 


B , ASOKAN IPS, 
District Police Chief. 


ലേല പരസ്യം 


നമ്പർ ഇ2- 39722 / 2017/ 


ആർ. 


2019 നവംബർ 11. 


പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 
ലേലത്തിന് മുൻപായി ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും 
ലേലം തുട ങ്ങു ന്ന തിന് 1 മണിക്കൂർ മുൻപായി ഓരോ 
വാഹനത്തിന്റെയും പേർക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 
കെട്ടി വെച്ച് രസീത് വാങ്ങി വകുപ്പ് തല നിബന്ധനകൾക്കും 
നിയമങ്ങൾക്കും വിധേയമായി ലേലത്തിൽപങ്കെടുക്കാവുന്നതാണ്. 
കൂടാതെ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരിൽ 
നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറുകളിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ 21-11 - 2019 തീയതിക്ക് മുൻപായി 
കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ 
നൽകാവുന്നതാണ്. ദർഘാസിൽ “ കൊല്ലം റൂറൽ ഡിപ്പാർട്ട്മെന്റ് 
വാഹനങ്ങളുടെ ലേലം- നവംബർ 2019 എന്ന് രേഖപ്പെടു 
ത്തേണ്ടതുമാണ്. കൂടാതെ നിരതദ്രവ്യതുക ഏതെങ്കിലും ഒരു 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കൊല്ലം ജില്ലാ പോലീസ് 
മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റായി അടക്കം 
ചെയ്യേണ്ടതുമാണ്. 

- ലേലം കഴിഞ്ഞാലുടൻ ടെണ്ട റു കൾ തുറക്കു ന്നതും 
ലേലത്തിന്റെയോ ദർഘാസിന്റേയോ തുകയിൽ ഏതാണോ 
കൂടുതൽ ആയതിന് ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തി 
കൊടുക്കുന്നതാണ്. ലേലം കൊണ്ടയാൾ ലേല തുകയുടെ 
പകുതിതുക ( നി രത ദ്രവ്യം കുറച്ച്) ലേ സ്ഥലത്ത് 
വച്ചു തന്നെ ഒടു ക്കേ ണ്ട തും . ബാക്കി തുക യും ലേലം 
ഉറപ്പിച്ച തുകയുടെ നിയ മാ നു സ ത മായ നില വിലുള്ള 
നികുതികൾ (18 % GST + പ്രളയ സെസ്സ്) സഹിതം ലേലം സ്ഥിര 
പ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ഒടുക്കേണ്ടതും 
സ്വന്തം ചെല വിൽ വാഹനം നീക്കം ചെയ്യേണ്ട തു മാ ണ് . 
ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
തിരികെ നൽകുന്നതാണ്. 
- മേൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ലേലം 
കൊണ്ടയാൾ പ്രവർത്തിക്കുന്നപക്ഷം ടിയാൻ അടച്ച തുക 
മുഴുവൻ സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും പുനർലേലം 
നട ത്തു ന്നതുമായിരിക്കും. പു നർലേ ല ത്തിൽ സർക്കാ രി 
നെന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയത് 
ആദ്യം ലേലം കൊണ്ട യാ ളിൽ നിന്നും ഈടാക്കുന്നതും 
കൂടു തൽ തുക ലഭിച്ചാൽ ആയ തി ന് ടിയാന് അർഹത 
ഉണ്ടായിരിക്കുന്നതുമല്ല . 

ലേലം സംബന്ധിച്ച നടപടി ക്രമങ്ങൾ കൊല്ലം റൂറൽ 
ജില്ലാ പോലീസ് മേധാവിയുടെ പൂർണ്ണ അധീന ത യിലാ 
യിരിക്കുന്നതും യാതൊരു കാരണവും കാണിക്കാതെ ലേലം 
മാറ്റി വെയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനും ലേലം 
നടപടി റദ്ദ് ചെയ്യുന്നതിനും അധികാരമുണ്ടായിരിക്കുന്നതുമാണ്. 


കൊല്ലം റൂറൽ ജില്ലാ പോലീസ്, ജില്ലയിലെ മോട്ടോർ 
ട്രാൻസ്പോർട്ട് വിഭാഗം സബ് ഇൻസ്പെക്ടറുടെ ഓഫീസ് 
പരി സ രത്ത് സൂക്ഷിച്ചി രി ക്കുന്ന താഴെപറയുന്ന വകുപ്പ്- 
വാഹനങ്ങൾ22 -11 - 2019 -ാം തീയതിയിൽ രാവിലെ 11 . 30 മണിക്ക് 
കൊല്ലം റൂറൽ, കൊട്ടാരക്കര മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗം 
സബ്ഇൻസ്പെക്ടറുടെ ഓഫീസ് പരിസരത്ത്വച്ച് പരസ്യമായി 
ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


മോഡൽ വാഹന 


നിരത 


ക്രമ രജിസ്ട്രേഷൻ 
നമ്പർ നമ്പർ 


- ഇനം 


ദ്രവ്യം 


| KL 01 AU 9915 


2009 


ഇൻവേഡർ 


2 , 600 


KL 01 AS 6261 


2008 


ഇൻവേഡർ 


2, 500 


KL 01 AU 2998 


2008 


ഇൻവേഡർ 


2 ,500 


KL 01 AS 6134 


2008 


ഇൻവേഡർ 


2,600 


KL 01 AU 2984 


2008 


ഇൻവേഡർ 


2 ,500 


KL 01 AQ 4422 


2007 


ടവേര 


3 , 100 


7 


KL 01 AH 5645 


2005 


100 


ബജാജ് സി . റ്റി . 

100 ( M/ C) 


- ലേലത്തിൽ നിശ്ചയിക്കപ്പെട്ട വാഹനങ്ങൾ പോലീസ് 
ഡെപ്യൂട്ടി സൂപ്രണ്ട്, കം ബ്രാഞ്ച് കൊല്ലം റൂറലിന്റെ 
മുൻകൂർ അനു മ തി യോടെ എം . റ്റി . എസ്. ഐ . -യുടെ 
സാന്നിദ്ധ്യത്തിൽ ലേല തീയതിക്ക് മുൻപുള്ള 10 പ്രവൃത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണിവരെ 
കാണുന്നതിനും പരിശോധിക്കുന്നതിനും അനുവദിക്കുന്നതാണ്. 


KL 01 AH 2218 


- 2005 


100 


ബജാജ് സി . റ്റി . 

100 ( M / C) 


KL 01 AH 2247 


2005 


100 


ബജാജ് സി. റ്റി . 

100 ( M/ C ) 


ലേല സംബന്ധമായ വിശദ വിവരങ്ങൾ കൊല്ലം റൂറൽ 
കൊട്ടാരക്കര മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടറുടെ 
കാര്യാലയത്തിൽ ലഭ്യമാകുന്നതാണ്. 


KL 01 AK 5502 


2005 


ബുള്ളറ്റ് 


4 ,900 


11 


KL 01 AK 5488 


2005 


ബുള്ളറ്റ് 


4 ,900 


ജില്ലാ പോലീസ് മേധാവിയുടെ 
കാര്യാലയം, 

ഹരിശങ്കർ ഐ . പി . എസ്. 
- കൊല്ലം റൂറൽ. 

ജില്ലാ പോലീസ് മേധാവി. 


KL 01 AD 1026 


2004 


ബുള്ളറ്റ് 


4 ,600 


302 


